Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


മാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. II | 
വാല്യം 2 [ 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 29th October 2013 
2013 ഒക്ടോബർ 29 
7th Karthika 1935 
1935 കാർത്തികം 7 


നമ്പർ 


PART III 


Stores Purchase 


Technical Education Department 

RE -TENDER NOTICES 


| (1 ) 


No, D /1000 /2013 . 


- 8th October 2013 . 


Sealed tenders in the prescribed form are invited for 
the supply of following equipments for Electrical Lab for 
Govt. Polytechnic College , Adoor at a Total Cost of 
3 73 ,300. 


Tender No . 5 /2013 . 
EMD - 1 % of the total estimate value. 
Cost of tender form : 

Original X 400 + ( VAT 5 %) 420 . 

Duplicate 200 + (VAT 5 % ) 210 . 
Date up to which tender form will be sold 
29- 10 - 2013 , 3 p . m . 


- ( 2) 


4 


Last date and time of receipt of tender form 
30 -10 - 2013 , 1 p . m . 

Date and time of opening of tender — 30 - 10 - 2013 , 3 p . m . - 

Mode of remitance of the cost of tender form — In cash 
remittance in the college office or by Money Order. Those 
who want tender form by post should remit in additional 
amount of * 50 for each tender as postal charge. 

An agreement in Kerala Stamp Paper worth * 100 is 
to accompany the tender. Tender forms can be had from 
Principal, Govt. Polytechnic College , Adoor. More details 
can be obtained from the office on working time. 


Ammeter moving coil, portable 
D . C . measurements — 0 - 100 

5 Nos. 
Accuracy class 0 .6 
Ammeter moving coil, 
D . C . measurements — 0 -750A - 5 2 
Volt meter moving iron portable dual 
range -0 -300V ( A .C . measurements ) 5 , 


6 


Volt meter moving coil portable 
D . C . measurements - 0 -IV 
(Accuracy class 0 . 5) 


Multimeter Analog 


Multimeter Digital 


- അടൂർ സർക്കാർ പോളിടെക് നിക് കോളേജിലെ 
ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് ചുവടെ ചേർത്തിരിക്കുന്ന 
സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിലേക്ക് മത്സര 
സ്വഭാവമുള്ളതും മുദ്രവെച്ചതുമായ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . അടങ്കൽ തുക ? 73,300 . 

ദർഘാസ് നമ്പർ - 5/ 2013. 
നിരതദ്രവ്യം ആകെ വിലയുടെ ഒരു ശതമാനം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ ? 400 +20 ( VAT 5 % ) 
പകർപ്പ് { 200 + 10 ( VAT 5 % ) 


10 
11 


Line Tester 
Auto transformer 0- 270V, 54, 35KVA 


3 


No. D /1002/2013 . 


| 8th October 2013. 


ദർഘാസ് ഫോറം വിൽക്കുന്ന അ വ സാന് 
തീയതിയും സമയവും 29 - 10 -2013 , 3 മണി. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 30 - 10 - 2013, 1 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
30 -10 - 2013, 3 മണി. 


Sealed tenders in the prescribed form are invited for 
the supply of equipments for Mechanical Engineering 
Department for Govt. Polytechnic College, Adoor at a Total 
Cost of 3 70,000 . 


- ദർഘാസ് ഫോറം തപാലിൽ ലഭിക്കുവാൻ 1 50 തപാൽ 
കൂലിയായി അയയ്ക്കേണ്ടതാണ്. പ്രിൻസിപ്പാളിന്റെ പേർക്ക് 
അയയ്ക്കാവുന്ന മണിയോർഡറുകളായി മാത്രമേ ദർഘാസ് 
വില സ്വീകരിക്കുകയുള്ളു. 

ദർഘാസിന്റെ വില ഓഫീസിൽ നേരിട്ട് പണമായി 
ഒടുക്കാവുന്നതാണ്. പോസ്റ്റൽ ഓർഡർ, ചെക്ക്, ഡിമാന്റ് ഡ്രാഫ്റ്റ് 
മുതലായവ സ്വീകാര്യമല്ല . ? 100 മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ 
സമ്മതപത്രവും ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസ് ഫോറവും കൂടുതൽ വിശദാംശങ്ങളും പ്രവർത്തി 
സമയങ്ങളിൽ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


Tender No . - 1/2013 . 
EMD - 1 % of the total estimate value. 
Cost of tender form : 

Original X 400 + ( VAT 5 %) 420. 

Duplicate X 200 + ( VAT 5 %) 210 . 
Date up to which tender form will be sold 
29 - 10 -2013, 3 p. m . - 

Last date and time of receipt of tender form 
30-10 -2013, 1 p. m . 
- Date and time of opening of tender - 30- 10 - 2013, 3 p . m. 

Mode of remitance of the cost of tender form — In cash 
remittance in the college office or by Money Order. Those 
who want tender form by Post should remit in additional 
amount of * 50 for each tender as postal charge. 


List of Items required for Electrical Engineering 

Derpartment 


Sl . No. 


Quantity 


Name of items 

(2 ) 


- (1) 


(3 ) 


10 Nos. 


5 , 


Ammeter moving iron 0 -5A 
dual range — 0 - 10A 
Ammeter moving iron dual range 
A . C . measurements 
Ammeter moving coil, portable D . C . 
measurements — 0 - 100mA 


- An agreement in Kerala Stamp Paper worth 3 100 is 
to accompany the tender. Tender forms can be had from 
Principal, Govt. Polytechnic College , Adoor. More details 
can be obtained from the office on working time. 

- അടൂർ സർക്കാർ പോളിടെക്നിക് കോളേജിലെ 
മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് ചുവടെ ചേർത്തിരിക്കുന്ന 
സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിലേക്ക് മത്സര 
സ്വഭാവമുള്ളതും മുദ്രവെച്ചതുമായ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . അടങ്കൽ തുക ? 70,000. 


5 , 


ദർഘാസ് നമ്പർ - 1/ 2013 . 
നിരതദ്രവ്യം ആകെ വിലയുടെ ഒരു ശതമാനം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ ? 400 + 20 ( VAT 5 %). 

പകർപ്പ് ? 200 + 10 ( VAT 5 %). 
ദർഘാസ് ഫോറം വിൽക്കുന്ന അ വ സാന 
തീയതിയും സമയവും 29 - 10 - 2013, 3 മണി. 

ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും 30 - 10 - 2013 , 1 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
30 - 10 - 2013, 3 മണി. 

ദർഘാസ് ഫോറം തപാലിൽ ലഭിക്കുവാൻ ? 50 തപാൽ 
കൂലിയായി അയക്കേണ്ടതാണ്. പ്രിൻസിപ്പാളിന്റെ പേർക്ക് 
അയയ്ക്കാവുന്ന മണിയോർഡറുകളായി മാത്രമേ ദർഘാസ് 
വില സ്വീകരിക്കുകയുള്ളൂ. 

ദർഘാസിന്റെ വില ഓഫീസിൽ നേരിട്ട് പണമായി 
ഒടുക്കാവുന്നതാണ്. പോസ്റ്റൽ ഓർഡർ, ചെക്ക്, ഡിമാന്റ് ഡ്രാഫ്റ്റ് 
മുതലായവ സ്വീകാര്യമല്ല . ? 100 - ന്റെ മുദ്രപ്രതത്തിൽ 
തയ്യാറാക്കിയ സമ്മത പ്രതവും ദർ ഘാസിനൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് ഫോറവും കൂടു തൽ 
വിശദാംശങ്ങളും പ്രവർത്തി സമയങ്ങളിൽ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 


Date and time of opening of tender — 31 - 10 - 2013 , 
3 p . m . 

Those who want tender forms by registered post 
should send * 35 extra for each tender besides the cost 
of tender forms by money order to the undersigned which 
should be received on or before 22 - 10 - 2013 . 

Tender forms can be had from the office of 
the Principal, Rajiv Gandhi Institute of Technology , 
Velloor P . O ., Pampady, Kottayam -686 501 on a cash 
remittance as above or by money order on all working 
days between 10 a . m . to 3 p . m . The tender should be 
superscribed as Tender No . and date. Cheque, Postage 
Stamps , Drafts , Postal Order etc . will not be accepted 
towards the cost of the tender forms. The tender forms 
are not transferable. 

As per the tender condition the tenderer should send 
along with this tender with an agreement executed duly 
signed in Kerala Stamp Paper of value of 1 100 and 
EMD 1 % of total cost of the articles tendered by way of 
DD in favours of the Principal, Rajiv Gandhi Institute of 
Technology , Kottayam . Tender without agreement and 
EMD will be rejected . Detailed specification will be issued 
along with the tender forms. 


List of Equipments Required for Hydrolic Lab 

Items Description with specification 
Bernoullis theorem apparatus- Size of table 
1500x1200x80mm, measuring tank ( MS)- 50 
Litre capacity , Sump tank (MS)- 150 Lit . 
capacity , centrifugal pump- 0 .5 HP, 
1 Phase, 230 V , Necessary Piping , 
Valve Fitting & stop coke, Measuring 
tank and sump tank will be lined with fibre 

glass lining — 1 No. 
Government Polytechnic College , 

( Sd.) 
Manakkala , Adoor, 

Principal. 
Pathanamthitta. 


- കോട്ടയം രാജീവ്ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 
ടെക്നോളജിയിലെ എം . സി . എ . ഡിപ്പാർട്ട് മെന്റിലേക്ക് 
സ് പ്ലിറ്റ് എയർ കണ്ടീഷണർ ( 2 ടൺ) നൽകുന്നതിന് 
താൽപര്യമുള്ള കരാറുകാരിൽ നിന്നും മുദ്രവച്ച കവറുകളിൽ 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക 1 1,20,000. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ -7 420. 

പകർപ്പ് { 210. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 30 - 10 - 2013, 10 മണി. 


SHORT TENDER EXTENSION NOTICE 
No. D3/ 1938/ 13/ RIT. | 25th September 2013 . 

Sealed tenders are invited for the supply of Split Air 
Conditioners for MCA Department of Rajiv Gandhi 
Institute of Technology , Kottayam at a total cost of 
7 1,20, 000. 
Cost of tender forms (including VAT) : 

Original - 7 420. 

Duplicate _ 210. 
Last date and time of sale of tender form 
30- 10 -2013 , 10 a. m . 

| Last date and time of receipt of tender - 31 - 10 - 2013 , 
2 p . m . 


പൂ രി പ്പിച്ച ദർ ഘാ സ് സ്വീകരിക്കുന്ന അ വ സാ ന 
തീയതിയും സമയവും 31-10 -2013, 2 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 31-10-2013, 
3 മണി. 

ദർഘാസ് ഫോറം തപാൽ മുഖേന ആവശ്യമുള്ളവർ 
35 അധിക മായി ഓരോ ദർഘാസ് ഫോറത്തിന്റെയും 
വില യോടൊപ്പം മണിയോർഡറായി അയയ്ക്കേ ണ്ടതാണ്. 
മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന തീയതി 22 - 10 - 2013 
ആയിരിക്കും. മുകളിൽ പറഞ്ഞിരിക്കുന്ന ടെണ്ടർ ഫോമിന്റെ 
വില എല്ലാ നികുതിയും ഉൾപ്പെടെയാണ്. 

ദർഘാസ് ഫോറങ്ങൾ പ്രിൻസിപ്പാൾ, രാജീവ്ഗാന്ധി 
ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് ടെക്നോളജി, വെള്ളൂർ പി . ഒ ., പാമ്പാടി, 
കോട്ടയം-686 501 എന്ന വിലാസത്തിൽ നേരിട്ടോ മണിയോർഡർ 
മുഖേനയോ എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും രാവിലെ 
10 മണിമുതൽ വൈകുന്നേരം 3 മണിവരെ ലഭിക്കുന്നതാണ്. 

ദർഘാസ് സമർപ്പിക്കുന്ന കവറിനുമുകളിൽ ദർഘാസ് 
നമ്പരും തീയതിയും രേഖപ്പെടുത്തേണ്ടതാണ്. ദർഘാസ് 
ഫോറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യുവാൻ 
പാടുള്ളതല്ല . ചെക്ക്, ഡാഫ്റ്റ്, പോസ്റ്റൽ ഓർഡർ, തപാൽ 
സ്റ്റാമ്പ് മുതലായവ സ്വീകരിക്കുന്നതല്ല. 


ദർഘാസ് നിയമം അനുസരിച്ച് ദർഘാസ് സമർപ്പിക്കുന്ന 
ആൾ ദർഘാ സി നോ ടൊപ്പം ? 100 വിലയുള്ള കേര ള 
മുദ്രപ്പത്രത്തിൽ സമ്മതപത്രവും മൊത്തം തുകയുടെ ഒരു 
ശതമാനം നിരതദ്രവ്യവും സമർപ്പിക്കേണ്ടതാണ്. ഇവ ഇല്ലാത്ത 
ദർഘാ സു കൾ നിരു പാ ധികം നിര സി ക്കപ്പെടു ന്ന താ ണ് . 
ഉപകരണങ്ങളുടെ വിശദവിവരങ്ങൾ ദർഘാസ് ഫോറത്തിനൊപ്പം 
ലഭിക്കുന്നതാണ്. 


Rajiv Gandhi Institute of 
Technology, Kottayam. 


( Sd .) 
Principal. 


TENDER NOTICE 


No . B3- 2856 /2013. 

| 27th September 2013 . 
Sealed tenders are invited for the supply of 
Equipments for Physical Education Department to 
Govt. Polytechnic College , Kottayam. 
Tender Number - 1 / 2013 -14. 
Name of Items with 

Quantity 
No . Specifications 

(Nos. ) 


SL. 


- 1 Multy Gym- 4 Station 3 x 1 .5 model size 

Commercial model 
2 High lat pulley (80 kg.) 3 x 1.5 -14 Gauge 

Commercial model 
3 Cable Crossover Adj with Rowing 

foot rest ( 100 kg) 3 x 1 .5 - 14 Gauge 

Commercial model 
4 Leg Curl and Leg Extension (F /W ) 

- 3 x 1 . 5 -14 Gauge Commercial model 
5 Dumbells ( 100 Kg. Cast iron ) 

2. 5 Kg, X 4 
- 5 Kg, x 8 
10 Kg, X 2 

15 Kg . x 2 
6 Barbels 21 Ft 925 mm , plated with Hand 

Grip 

6Ft x 1 . 5 ft x 1. 4 ft x 1. Z -bar, 3 Ft x 2 5 
7 Weights (117 Kg. Cast iron ) 

Commercial model 
2.5 Kg. x 5 

5 Kg. x 5 
10 Kg. x 5 

15 Kg, x 2 
8 Gym Bench 

Commercial model 
9 Gym Chair 

Commercial model 
PAC 7 2,20,530. 
Cost of tender form - 7 500 + VAT. 

Last date and time of issue of tender form 
29 - 10 - 2013 , 11 a. m . 


Last date and time of receipt of tender — 
29 -10- 2013, 12 Noon. 

Date and time of opening of tender — 30 - 10 - 2013 , 
| 2 p . m . 

Intending tenderers may on application to the 
Principal, Govt. Polytechnic College , Kottayam , obtain the 
requisite tender form . Late tenders will not be accepted . 
Application for the tender form should be accompanied 
by a cash remittance for the price fixed for a form . 
Postage Charge 3 36 ( for one form ) Cheques, Postage 
Stamps etc . will not be accepted nor the forms be sent 
by VPP. Tender should be accompanied by an EMD of 
1 % of the amount by in favour of the Principal, Kottayam 
with an agreement in Kerala Stamp Paper worth * 100 . 
Details can be had from the Polytechnic Office. 

കോട്ടയം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ 
ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് 
ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിക്കുന്നു. 

- ടെണ്ടർ നമ്പർ - 1/2013 - 14. 
ക്രമ ഉപകരണങ്ങളുടെ പേര് 

അളവ് 
നമ്പർ 

(എണ്ണം) 
1 മൾട്ടി ജിം ( 4 സ്റ്റേഷൻ) 3 x 1 . 5 മോഡൽ 

സൈസ് കൊമേഴ്സ്യൽ മോഡൽ 
2 ഹൈലാറ്റ് പുള്ളി (80 kg.) -3 x 1 . 5- 14 

- G കൊമേഴ്സ്യൽ മോഡൽ 
3 കേബിൾ കോസ്ലോവർ വിത്ത് റോവിംഗ് 

ഫുട് റെസ്റ്റ് (100 kg.)-3 x 1. 5-14 

G കൊമേഴ്സ്യൽ മോഡൽ 
4 ലെഗ് കേൾ, ലെഗ് എക്സൻഷൻ 

(F / W ) 3 x 1.5 -14 G കൊമേഴ്സ്യ ൽ 

മോഡൽ 
5 ഡബൈൽസ് (100 kg. Castiron ) 

2 . 5 kg, X 4 
5 kg , x 8 
10 kg. x 2 
15 kg . x 2 
ബാർബെൽസ് 
6Ft x 1 . 5 Ft x 1 .4 Ft x 1. Z - bar, 3 Ft x 2 

21 Ft ( 25mm , Plated with Hand Grip ) 
7 വെയ്റ്റ്സ് 

2 .5 kg, x 5 
5 kg, x 5 
10 kg. x 5 
15 kg. x 2 
1147 kg. ( Cast iron ) കൊമേഴ്സ്യ ൽ 

മോഡൽ 
8 ജിം ബെഞ്ച് 3 x 1 . 5 -14 

-- G കൊമേഴ്സ്യൽ മോഡൽ 
| 9 ജിം ചെയർ 3 x 1.5 -14 

- G കൊമേഴ്സ്യൽ മോഡൽ 


അടങ്കൽ തുക ? 2, 20,530. 
ദർഘാസ് ഫോറത്തിന്റെ വില - 500 + വാറ്റ്. 


ദർഘാസ് ഫോറം നൽകുന്ന അവസാന തീയതിയും 

The tender forms which are not accompanied with an 
സമയവും - 29 - 10 - 2013 , 11 മണി. 

agreement in Kerala Stamp Paper worth * 100 and an 

Earnest Money Deposit for 1 % of the total cost of the 
ദർ ഘാസ് സമർപ്പിക്കേണ്ട അ വ സാന തീയതിയും 

items offered will be rejected . Outside firms, who desire to 
സമയവും--- 29 - 10 - 2013, 12 മണി. 

be supplied with Kerala Stamp Paper should send an 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 30- 10 - 2013, 

additional amount of 100 along with the cost of tender 
2 മണി. 

form . The tender forms can be obtained from the 
- ചെക്ക്, പോസ്റ്റൽ ഓർഡർ എന്നിവ സ്വീകരിക്കുന്നതല്ല. undersigned upto 1 p . m . on 29 - 10 - 2013 by cash and by 
ടെണ്ടർ ഫോറം V . P . P. ആ യി അയയ്ക്കു ന്നതല്ല . 

Money Order upto 3 p . m . on 22 - 10 -2013 . 
ടെണ്ടറിനൊപ്പം വിലയുടെ ഒരു ശതമാനം തുകയ്ക്കുള്ള 

ഇടുക്കി- പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് 
ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഗവ. പോളിടെക്നിക് പ്രിൻസിപ്പാളിന്റെ 

കോളേജിലെ വിവിധ വകുപ്പുകളിലേയ്ക്ക് ആവശ്യമായ താഴെ 
പേർക്ക് കരുതൽ ധനമായി സമർപ്പിക്കേണ്ടതും ? 100 - ന്റെ 

പറയുന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്ക്മുദ്രവച്ച 
മുദപ്രതത്തിൽ ഉടമ്പടി വയ്ക്കേണ്ടതുമാണ്. ടെണ്ടറിനെ 

- ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകളുടെ പുറത്ത് 
സംബന്ധിച്ചുള്ള എല്ലാ സർക്കാർ നിയമങ്ങളും ഇതിനും - ദർഘാസ് നമ്പർ, ദ ർ ഘാ സിന്റെ പേര്, ദർ ഘാ സിന്റെ 
ബാധകമാണ്. 

അവസാന തീയതി എന്നിവയോടുകൂടി പ്രിൻസിപ്പാൾ, 

ഗവൺമെന്റ് എഞ്ചിനീ യ റിംഗ് കോളേജ്, നാവ്, 
Office of the Principal, 

(Sd.) 

ഇടുക്കി, പിൻ - 685 603 എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കേണ്ട 
Govt. Polytechnic College, 

Principal. താണ്. 
Kottayam . 

ക്രമ ദർഘാസ് 

ദർഘാസിന്റെ പേര് 

നമ്പർ നമ്പർ 
TENDER NOTICE 

1 03 / 13/ പി1/ 2360/ 13 പവർ ഇല ക് ാ ണിക്സസ് 
No. P1/2360/13/EEE . 25th September 2013 . 

ലാബിലേക്ക് ആവശ്യമായ 
Sealed tenders are invited for the supply of stores 

ഉപകരണങ്ങൾ 
required in various sections of Government Engineering 

2 04/ 13 / പി1 / 2362 / 13 ഇല ക് ടി ക്കൽ മെഷീൻ സ് 
College, Painavu , Idukki. The envelope containing the 

ലാബിലേക്ക് ആവശ്യമായ 
tenders superscribed with the number, name of the tender 

ഉപകരണങ്ങൾ 
and due date for the tender must be addressed to 
The Principal, Govt. Engineering College, Painavu, Idukki. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 

- സമയവും - 29 - 10 - 2013 , 1 മണി. 
Sl. Tender Name of Tender 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാ ന തീയ തിയും 
No . 

സമയവും - 29 - 10 - 2013, 2 മണി. 
- 1 03/ 13 /P1/2360/ 13/EEE Equipments for the Power 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമ യ വും 
Electronics lab of EEE 

29 -10 - 2013, 2.30 മണി. 
Dept. 

ഒറിജിനൽ ദർഘാസുകളുടെ വില ദർഘാസ് നമ്പർ 
2 04/ 13 / P1/2362 / 13 /EEE 

3 / 13 - ന് ? 1, 600 + 5 % വാറ്റും ദർഘാസ് നമ്പർ 04/ 13- ന് ? 400 
Equipments for the 

+ 5 % വാറ്റും ആയിരിക്കും. കൂടാതെ തപാൽ വഴി ലഭിക്കാൻ 
Electrical Machines 

50 അടയ്ക്കേണ്ടതാണ്. അപൂർണ്ണവും വൈകിക്കിട്ടിയതുമായ 
lab of EEE Dept. 

ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 

ദർഘാസുകൾ സന്നിഹിതരായിരിക്കുന്ന ദർഘാസുകാരുടെയോ 
Last date and time of sale of tender - 29 - 10 - 2013 , 

അ ധികാ ര പ്പെടു ത്തി യി രി ക്കുന്ന പതി നി ധിക ളു ടെയോ 
1 p . m . 

സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും. സാധനങ്ങളുടെ 
Last date and time of receipt of tender - 29 -10- 2013 , 

മൊത്തം വിലയുടെ ഒരു ശതമാനം നിരതദ്രവ്യവും ? 100 - ന്റെ 
2 p . m . 

കേരള സർക്കാർ മുദ പ ത ത്തിൽ ഒപ്പിട്ട ഉട മ്പ ടിയും 

ദർഘാസിന്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. സംസ്ഥാനത്തിന് 
Opening date and time of tender — 29- 10 - 2013 , പു റ ത്തുള്ള സ്ഥാപ ന ങ്ങൾ ഉ പ ക ര ണ ങ്ങൾ വിത രണം 
2 .30 p . m. 

ചെയ്യുവാൻ ആഗ്രഹിക്കുന്നപക്ഷം ദർഘാസ് വിലയ്ക്കുപുറമെ 
-- Cost of the tender tender form for tender No. 03/ 13 - 

കേരള സർക്കാരിന്റെ മുദ്രപത വി ല യാ യ ? 100 കൂടി 

അടയ്ക്കേ ണ്ട താ ണ് . ദർഘാ സു കൾ 29 - 10 - 2013 പകൽ 
is 2 1 , 600 + 5 % VAT and for tender No. 04/ 13 is X 400 + 

1 മണിവരെ നേരിട്ടും 22 - 10 - 2013 പകൽ 3 മണി വരെ 
5 % VAT by cash and an additional of * 50 each for 

മണി യോർ ഡ ർ അ യ ച്ചാൽ തപാൽ വഴിയും താഴെ 
postage . Belated tenders will not be accepted . The 

ഒപ്പിട്ടിരിക്കുന്ന ഓഫീസറിൽ നിന്നും ലഭിക്കുന്നതാണ്. 
tenders will be opened in the presence of such tenderers 
or their authorized representatives who may be present at - Office of the Principal, 
that time. Cheque , Draft , Postal Orders are not acceptable. Government Engineering College, 

( Sd.) 
Further details can be had from the office . 

Painavu , Idukki, Kerala . 

Principal. 


No. 


SHORT TENDER NOTICE 
No. P /1849 /2013. 

7th October 2013 . 
Sealed tenders are invited for the purchase of 
equipments for the following Departments of Government 
Polytechnic College , Kalamassery as per the details 
shown below . 


- സർക്കാർ പോളിടെക്നിക് കോളേജ് കളമശ്ശേരിയിലെ 
- താഴെപ്പറയുന്ന ഡിപ്പാർട്ടുമെന്റുകളിലേക്ക് ഉപകരണങ്ങൾ 
വാങ്ങുന്നതിനായി മുദ്രവച്ച ദർ ഘാസുകൾക്ഷണിച്ചു 
കൊള്ളുന്നു . 


കമ ഫയൽ 

ദർഘാസ് നമ്പരും 
- നമ്പർ നമ്പർ ഡിപ്പാർട്ടുമെന്റും ഏകദേശ വിലയും 


File 


Si. 
| No . 


Tender No. and Department with 

Approximate Cost 


No . 


1 


പി/ 1849/2013 


1 / 2013 - 14 - ഇലക് ടിക്കൽ വർക്ക് 

ഷാ പി ല ് ഉ പ ക ര ണ ങ്ങ ൾ 
വിതരണം ചെയ്യുന്നതിന് ? 72,900 


- 1 


P/1849/2013 


2 


പി / 1843 / 2013 


- 4 / 2013 - 14 - സിവിൽ എഞ്ചിനീയറിംഗ് 
ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉപകരണങ്ങൾ 
വിതരണം ചെയ്യുന്നതിന് ? 2,40, 400 


2 


P /1843 /2013 


1/2013- 14 - Supply of Equipments 
for Electrical Workshop of 
Electrical and Electronics 
Engineering Department _ R 72 ,900 
4 /2013 - 14 — Supply of Equipments 
for Civil Engineering Department 
3 2,40, 400 
5 /2013 - 14 — Supply of Furniture for 
Electronics Lab of Electrical 
and Electronics Engineering 
Department - 1 1,50,000 . 


- 3 


പി / 1851/ 2013 


5 / 2013 - 14 - ഇലക് ടിക്കൽ ആന്റ് 
ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 
ഡിപ്പാർട്ട്മെന്റിലെ ഇലക്ട്രോണിക്സ് 
ലാബിലേക്ക്ഫർണിച്ചർ വിതരണം 
ചെയ്യുന്നതിന് ? 1,50,000 


- 3 


P /1851/ 2013 


- ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും, 3- നും 
? 42 0 , 3 4 60 (തപാലിൽ), കമനമ്പർ 2 - ന് ? 525 , 
R 565 (തപാലിൽ). 


- ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവസാന 
തീയതിയും സമയവും 28 - 10 - 2013, 1 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 29- 10- 2013, 
2 മണി. 


| Cost of tender form X 420 , 3 460 (Registered post) 
for Sl. Nos. 1 and 3 , 3 525 , 7 565 ( Registered post) for 
Sl. No . 2 . 

| Due date and time of tender - 29 - 10 - 2013 , 
1 p . m . 

- Date and time of opening of tender - 29 - 10- 2013 , 
2 p . m . 

The tender forms which are not accompanied by an 
agreement in Kerala Stamp Paper worth * 100 and 
Earnest Money @ 1 % of the total cost of the items 
offered subject to a minimum of 1 1, 500 will be rejected . 
Outside firms, who desire to be supplied with Kerala 
Stamp Paper should send an additional amount of 100 
along with the cost of tender form . Detailed specification 
of the items will be had from the office on working days. 


100 - ന്റെ കേരള മുദ്രപത ത്തിൽ തയ്യാറാക്കിയ 
ഉട നടി ഫോറവും, ദർഘാ സിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 
ആകെത്തുകയുടെ 1 % നിരതദ്രവ്യവും മിനിമം X 1,500 
- ഉള്ളടക്കം ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ഉപകരണങ്ങളുടെ വിശദവിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


Govt. Polytechnic College, 
Kalamassery. 


( Sd.) 
Principal. 


